Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. III 
വാല്യം 2 [ 


3rd December 2013 

2013 ഡിസംബർ 3 
| 12th Agrahayana 1935 
1935 അഗ്രഹായനം 12 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Health Services Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ബി2 - 24860/ 2013. 


2013 നവംബർ 7. 


ആരോഗ്യ വകുപ്പ് 2014- 2015 - ൽ സർക്കാർ ആശുപത്രിക 
ളി ലേക്ക് ഭക്ഷ്യ ഭക്ഷ്യതര സാ ധ ന ങ്ങ ൾ വിത രണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് അറിയിപ്പ്. 

- മലപ്പുറം ജില്ലയിൽ താഴെപറയുന്ന സ്ഥാപനങ്ങളിലേക്ക് 
1- 4 - 2014 മുതൽ 31- 3- 2015 വരെ ഭക്ഷ്യഭക്ഷ്യ തര സാധനങ്ങൾ 
വിത രണം ചെയ്യാൻ തയ്യാ റു ള്ള വ രിൽ നിന്നും മുദ്ര വച്ച 
ദർഘാസുകൾ പ്രത്യേക കവറുകളിൽ (രണ്ടു പ്രതി വീതം ) 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അതാത് സ്ഥാപനങ്ങൾ 1-1-2014- ന് ഉച്ചയ്ക്ക് 
ശേഷം 1 ( ഒ രു ) മണി വരെ സ്വീകരിക്കു ന്നതും അന്നേ 
ദിവസം 3 . 30 - ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസുകൾ സമർപ്പിക്കുന്നതിനുള്ള ടെണ്ടർ ഫോറവും 
മറ്റുപ്രമാണങ്ങളും അതാത് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന 
തായിരിക്കും. ആയതിലേക്കായി അവർ നിശ്ചയിച്ചിരിക്കുന്ന 
ദർഘാസ് ഫോറത്തിന്റെ വില അടച്ച ഒരു ചെലാൻ രശീതും 
1- 10 - 2013 - നോ അതിനുശേഷമോ ലഭിച്ച അസ്സൽ സോൾവൻസി 
സർട്ടിഫിക്കറ്റുകളും (കുടികിടപ്രതം) ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറം വാങ്ങുന്നതിനുള്ള തുക 0210 വൈദ്യ 
സഹായവും പൊതു ജനാരോഗ്യ വും 80 ജനറൽ 800 മറ്റു 


വരവുകൾ 88 പലവകയും ( ഭക്ഷ്യ ഭക്ഷ്യതര സാധനങ്ങളുടെ 
വില അടയ്ക്കു ന്നത്) എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലും 
വില്പന നികുതി 0040 വില്പന നികുതി 102 സംസ്ഥാന 
വില്പന നികുതി ആക്ട് 99 നികുതി പിരിവുകൾ എന്ന 
ഹൈഡിലും അടവാക്കേണ്ടതാണ്. ഇങ്ങനെ അടയ്ക്കുന്ന പണം 
ഒരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. 

- ഓരോ ദർഘാസിനോടൊപ്പവും ടെണ്ടറുകളുടെ 10 % 
നൽകേണ്ട തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റിന്റെ 
അസ്സലും ഒരു ശരിപകർപ്പും കടം വീട്ടാൻ മുത ലു ള്ളത് 
വ്യാപ്തി ഏതു വരെയെന്നും, എവിടെയാണ് കരാറുകാരൻ 
താമസിക്കുന്നത്, അതത് താലൂക്ക് തഹശീൽദാരിൽ നിന്നുള്ള 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഈ സർട്ടിഫിക്കറ്റ് അതാതു 
റവന്യൂ അധികാ രിക ളിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ 
ഹാജരാക്കിയാലും മതിയാകുന്നതാണ്. കൂടാതെ പ്രിവൻഷൻ 
ഓഫ് അഡൾ ടേ ഷൻ ആക്ടിൽ അ നു ശാ സി ക്കുന്ന 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ ? 100 മുദ്രപത്രത്തിൽ 
സ്റ്റോർ പർച്ചേസ് നിയ മ ങ്ങ ളിൽ പൊതു വ്യ വ സ്ഥ ക ളിൽ 
നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഉടമ്പടി, ഷെഡ്യൂൾ ഓഫ് ഡയറക്ടറി 
ആർട്ടിക്കിൾസ്, കണ്ടീഷൻസ് ഓഫ് ടെണ്ടർ മുതലായവയും 
ഉണ്ടായിരിക്കേണ്ടതാണ്. 


ദർ ഘാ സു കൾ ഭക്ഷ്യ - ഭ ക്ഷ്യേ തര വസ്തു ക്കൾക്ക് 
പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി (ഓരോന്നിന്റെ രണ്ട് 
പ്രതി വീതം ) അതാതു സ്ഥാപനങ്ങളിൽ മേലധികാരികൾക്ക് 
നിശ്ചിത സമയത്തിനകം കിട്ടിയിരിക്കേണ്ടതാണ്. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി - ടെണ്ടർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 6 
മാസം വരെ. 

- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേണ്ട 
തു മാ യ വി ലാസം - സൂപ ണ്ട് , ഗവൺമെന്റ് ജ ന റ ൽ 
ആശുപത്രി, കോഴിക്കോട്- 32. 

- ടെണ്ട റു മാ യി ബന്ധ പ്പെട്ട കൂടു തൽ വി വ ര ങ്ങ ൾ 
പ്രവൃത്തി ദിവസങ്ങളിൽ പ്രവൃത്തി സമയങ്ങളിൽ ഓഫീസിൽ 
നിന്നും നേരിട്ട് ലഭ്യമാകുന്നതാണ്. 


കൂടുതൽ വിവരങ്ങൾ അതാത് സ്ഥാപനങ്ങളിൽനിന്നും 
പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. 


- ( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസ്, ജില്ലാ മെഡിക്കൽ ആഫീസർ, 
മലപ്പുറം. 

- (ആരോഗ്യം). 


Government General Hospital, 
Kozhikode. 


(Sd.) 
Superintendent. 


TENDER NOTICE 
No. S / 4779/2013 . 

| 29th October 2013. 
Sealed tenders in the prescribed forms are invited 
for the supply of the following Items to Government 
General Hospital , Kozhikode. 

Superscription Tender Number should be specifically 
noted as S / 4779 /2013. 

Name of Item — ESR System (Disposable Westegren 
Tube with Disposable Citrated Tubes ). 

Quantity Required — 25 ,000 Nos. 
Estimate Cost _ 1 1,25,000. 
EMD - 10 %. 

Price of tender ST ( Cash only ) ? 400 + 5 % VAT. 
- Last date and time for receipt of tender - 19 - 12 - 2013 , 
5 p. m . 

Last date and time of closing of sale of tender 
form - 18 -12- 2013 at 3 p . m . 

Date and time for opening of tender — 20 - 12 -2013 at 
3 p . m . 

Date upto which rates are to be firms— Six months 
from the date of finalizing tender 

Address of office from which tender forms are to be 
attained and whom Tenders are to be send The 
Superintendent, Govt. General Hospital, , Kozhikode -32 . 

ഗവൺമെന്റ് ജനറൽ ആശുപത്രി കോഴിക്കോടിലേക്ക് 
താഴെ പറ യു ന്ന വ സപ്ലേ ചെയ്യു ന്ന തിന് നിശ്ചിത 
ഫോറത്തിൽ മുദ്രവെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- സാ ധ ന ത്തിന്റെ പേരും ആ വ ശ്യ മായ എണ്ണവും 
ഇ . എസ്. ആർ. സിസ്റ്റം ( ഡിസ്പോസബിൾ വെസ്റ്റ്ഗെൻ ട്യൂബ് 
വിത്ത്ഡിസ്പോസബിൾ സിട്രേറ്റ്ട്യൂബ്) 25,000. 

ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ നമ്പർ എസ്/ 
4779 / 2013 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കണം. 

അടങ്കൽ തുക ? 1,25,000. 
നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില X 400+ 5 % നികുതി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
19 - 12 -2013 , വൈകിട്ട് 5 മണി. 

- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 18 - 12 - 2013 വൈകിട്ട് 3 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും 20 - 12 - 2013 
വൈകിട്ട് 3 മണി. 


